Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


കയ 


ക് 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


Vol. LVII 


- 


7th August 2012 
2012 ആഗസ്റ്റ് 7 
16th Sravana 1934 
- 1934 ശാവണം 16 


No . 


No. | 32 


വാല്യം 57 


| 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Insurance Medical Services Department 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ എഫ്. 4/20715 /2011/ ഡി. ഐ . എം .എസ്. 2012 ജൂ 


ലൈ 7. 


ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസ് വകുപ്പിന്റെ 
കീഴിൽ പ്രവർത്തിക്കുന്ന ഫറോക്ക് ഇ . എ സ് . എ . 
ആശു പത്രിയിൽ 1- 9 - 2012 മുതൽ 31 - 3 - 2013 വരെയുള്ള 
കാലയളവിലേക്ക് ഭക്ഷ്യ -ഭക്ഷ്യതര വസ്തുക്കൾ വിതരണം 
ചെയ്യുന്നതിന് മുദ്രവച്ച മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 13 -8 - 2012 -ാം തീയതി 
പകൽ 2 മണിവരെ ബന്ധ പ്പെട്ട ആശു പത്രി സൂപ്രണ്ട് 
സ്വീകരിക്കുന്നതായിരിക്കും. അന്നേ ദിവസം ഉച്ചയ്ക്കുശേഷം 
പകൽ മൂന്ന്മണിക്ക് അതേ ഓഫീസിൽ ദർഘാസുകാരുടെയോ 
അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 

അടങ്കൽ തുക -- 10 ലക്ഷം. 
നിരതദ്രവ്യം- 1 % 
ദർഘാസുകളുടെ വില ഫറോക്ക് ആശുപത്രി മേധാവി, 
സ്റ്റോർ പർച്ചേഴ് സ് റൂൾ അ നു സ രിച്ച് നിശ്ച യി രു ന്ന 
തായിരിക്കും. “0210 - മെഡിക്കൽ ആന്റ് പബ്ലിക് ഹെൽത്ത് 01-001 


റസീപ്റ്റ് ഫം ഇ .എസ്. ഐ . സ്കീം ” എന്ന ഹെഡിൽ 
ടെണ്ടർ ഫോറത്തിന്റെ വിലയും “ 0040- 102 - 01 ” എന്ന ഹെഡിൽ 
വിൽപ്പന നികുതിയും ട്രഷറിയിൽ അടച്ച രസീതും 1- 11 - 2011 -ാം 
തീയതിക്ക് ശേഷമുള്ള ബന്ധപ്പെട്ട റവന്യൂ അധികാരിയിൽ 
നിന്നും ലഭിച്ച സോൾവൻസി സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യ 

പ്പെടുത്തിയ ശരിപകർപ്പ്/ ഒറിജിനൽ സഹിതം സൂപ്രണ്ടിന് 
അപേക്ഷ നൽകി ആവശ്യമായ ദർഘാസ് ഫോറവും മറ്റ് 
അനുബന്ധ രേഖകളും വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫോറ 
ത്തിന്റെ വിൽപ്പന 2012 ആഗസ്റ്റ് 1 -ാം തീയതി ബുധനാഴ്ച് 
തുടങ്ങുന്നതും 9 -8- 2012 -ാം തീയതി പകൽ 3 മണിക്ക് അവസാ 
നി ക്കു ന്ന തു മാ ണ് . പൂരിപ്പിച്ച ദർഘാ സു കൾ ക്കൊപ്പം 
കോൺട്രാക്ടർ ദർഘാസുകാർ അവർക്ക് ബന്ധപ്പെട്ട അധികാരി 
ക ളിൽ നിന്നും ലഭിച്ച ഫുഡ് ലസൻസിന്റെ സാക്ഷ്യ 
പ്പെടുത്തിയ ശരിപകർപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ 
രേഖകളും സമർപ്പിക്കേണ്ടതാണ്. ഭക്ഷ്യ സാധനങ്ങൾക്കും 
ഭക്ഷ്യതര സാധനങ്ങൾക്കും പ്രത്യേകം ദർഘാസുകൾ വേണ്ട 
താകുന്നു . കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ 
നിന്നും പ്രവൃത്തി സമ യ ങ്ങ ളിൽ ലഭി ക്കു ന്ന താ ണ് . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള 
അധികാരം ബന്ധപ്പെട്ട അധികാരികളിൽ നിക്ഷിപ്തമാണ്. 


ഡയറക്ടറേറ്റ് ഓഫ് ഇൻഷ്വറൻസ് ( ഒപ്പ്) 
മെഡിക്കൽ സർവ്വീസസ്, ഡയറക്ടർ ഓഫ് ഇൻഷ്വറൻസ് 
തിരുവനന്തപുരം- 14. 

മെഡിക്കൽ സർവ്വീസസ്. 


